Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 
സ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 29 
29th June 2021 


വാല്യം 10 


നമ്പർ 


26 


Vol . X 


1196 മിഥുനം 15 
15th Mithunam 1196 
1943 ആഷാഢം 8 
8th Ashadha 1943 


Thiruvananthapuram , 

Tuesday 


No. 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4833 


( 29 ) 


നമ്പർ എഫ്4-60542021 , 


2021 ജൂൺ 21 . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ആല പ്പുഴ ജില്ല യിൽ ചേർത്തല 

താ ലൂ ക്കിൽ 
ചേർത്തല 

വടക്ക് 

വില്ലേ ജിൽ കണ്ണാട്ട് വീട്ടിൽ 
ശ്യാംശരത്ത് , പി . കെ . എന്നയാൾ 6-4-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തിലേക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
സേതു ലക്ഷ്മി , എസ് . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി 
ശ്യാംശരത്ത് , പി . കെ . എന്നയാൾ 6-4-2021 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
2 ( രണ്ട് പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 


നമ്പർ സി8-2786 2021 . 


2021 ഏപ്രിൽ 19 . 


ചെങ്ങ നൂർ താ ലൂ ക്കിൽ 

മാന്നാർ വില്ലേജിൽ 
കുട്ടമ്പേ രൂർ മുറി യിൽ അര ബത്ത് ശിവ ശൈലം വീട്ടിൽ 
ബി . സദാശിവൻ നായർ എന്നയാൾ 19 -2 -2021 - ൽ മരിച്ചു 
പോയെന്നും ടിയാന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ ശ്രീദേവി , എസ് . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ മാന്നാർ വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 19-2-2021 -ാം തീയതി 
മരിച്ചുപോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


1 


28 


2 


സേതുലക്ഷ്മി , എസ് . 

ഭാര്യ 
സിദ്ധാർത്ഥ് മഹാദേവ് , എസ് . 
( മൈനർ 

മകൻ 


5 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ശീദേവി എസ് . നായർ 


ഭാര്യ 


59 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


2 


പഭൂൽ എസ് . നായർ 


മകൻ 


35 


3 


സന്ധ്യ എസ് . നായർ 


മകൾ 


32 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Chengannur Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ സി8-31342021 . 


2021 ഏപ്രിൽ 22 . 


നമ്പർ സി8-2797 82021 . 


2021 ഏപ്രിൽ 21 . 


താ ലൂ 


ചാങ്ങ മല ലക്ഷം 


അവകാശ 


ചെങ്ങ ആർ 

ക്കിൽ മുള ക്കുഴ വില്ലേജിൽ 
കാര യ് ക്കാട് മുറി യിൽ ഹരി ഹ ര വിലാസം വീട്ടിൽ 
ഹരികുമാർ , ജി . എന്നയാൾ 8-8-2020 - ൽ മരിച്ചുപോയെന്നും 
ടിയാന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ രേഖ , ജി , സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ മുളക്കുഴ വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 8-8-2020 -ാം തീയതി മരിച്ചു പോയ 
താണെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
വരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങ നൂർ താലൂക്കിൽ വൺ മ ണി വില്ലേജിൽ 
വൺ മ ണി ഏറം മുറി യിൽ 

വീട് 
കോള നി യിൽ അനിൽ കുമാർ , കെ . കെ . എന്നയാൾ 
6-11-2020 - ൽ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ 
ശോഭ , കെ . കെ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ വെൺമണി 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
6-11-2020 -ാം തീയതി മരിച്ചു പോയതാണെന്നും പരേതന്റെ 
അ വ കാശി ക ളായി താഴെ പറയു ന്ന വ രാ ണുള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ശ്യാമള കുമാരി 


മാതാവ് 


66 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


2 


രേഖ , ജി . 


ബന്ധം 


39 


ഭാര്യ 


3 


മകൻ 


16 


1 


പുഷ്പകവല്ലി 


മാതാവ് 


66 


അനന്തകൃഷ്ണൻ , എച്ച് . 
അനൂപ് കൃഷ്ണൻ , എച്ച് . 


4 


9 


2 


ശോഭ , കെ . കെ . 


>> 


ഭാര്യ 


47 


107 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4834 


പരേതന് മക്കൾ ഇല്ലാത്തതിനാൽ മേൽപ്പറഞ്ഞവരാണ് 
പരേതന്റെ അവകാശികളെന്നുള്ളതിന് അവകാശസർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞ കക്ഷി ആണ് പരേതരുടെ അവകാശിയെന്നു 
ള്ളതിന് അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 4 ) 


നമ്പർ സി8-2898 2021 . 


2021 ഏപ്രിൽ 19 . 


നമ്പർ സി8-3131 / 2021 . 


2021 ഏപ്രിൽ 21 . 


താ ലൂ ക്കിൽ 


ചെങ്ങ ന്നൂർ താലൂക്കിൽ ചെറി യ നാട് വില്ലേജിൽ 
ചെറു വല്ലുർ മുറി യിൽ താഴം വിള പടീറ്റ തിൽ വീട്ടിൽ 
എം . പി . സൈനുദ്ദീൻ എന്നയാൾ 26-7-2020 - ൽ മരിച്ചുപോയെന്നും 
ടിയാന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതം തന്റെ ഭാര്യ ടിയിൽ ലൈലാ സൈനുദ്ദീൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെറിയനാട് വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 26-7-2020 -ാം തീയതി 
മരിച്ചുപോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങ ആർ 

മുള ക്കഴ വില്ലേജിൽ 
മുളക്കുഴ മുറിയിൽ ചരിവു കാലായിൽ വർഗ്ഗീസ് , പി . വി . 
എന്നയാൾ 24-2-2020 - ൽ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ അന്നമ്മ വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
മുളക്കുഴ വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 24 - 2-2020 -ാം തീയതി മരിച്ചു പോയതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ് 
നമ്പർ 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


76 


1 


ഭാര്യ 


60 


2 


മകൻ 


44 


ലൈലാ സൈനുദ്ദീൻ 
ഷബീർ , വി , എസ് . 


അന്നമ്മ വർഗ്ഗീസ് 

ബൈജു വർഗ്ഗീസ് 
എലിസബത്ത് ജേക്കബ് 
നിഷ സൂസൻ തോമസ് 


2 


മകൻ 


41 


3 


മകൾ 


50 


3 


ഷംല റഹ്മാൻ 


മകൾ 


40 


4 


47 


4 


ഷാഹിദ , വി . എസ് . 


38 


>> 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 7 ) 


നമ്പർ സി8-3196 2021 . 


( 5 ) 


2021 ഏപ്രിൽ 22 , 


നമ്പർ സി8-2785 2021 . 


2021 ഏപ്രിൽ 19 . 


താ ലൂ ക്കിൽ 


ചെങ്ങ നൂർ 

വെൺമണി വില്ലേജിൽ 
പു ത ല ത്താഴം മുറി യിൽ പാലാ മൂട്ടിൽ വീട്ടിൽ കലേഷ് 
എന്നയാൾ 3-4-2018 - ൽ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ രജനി , പി . ആർ . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വെൺമണി വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 3-4-2018 -ാം തീയതി മരിച്ചുപോയതാണെന്നും പരേതന്റെ 
അ വ കാശി ക ളായി താഴെ പറയു ന്ന വരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ 

താ ലൂ ക്കിൽ മാന്നാർ വില്ലേജിൽ 
കുട്ട മ്പേ രൂർ മുറി യിൽ 

കിഴക്കേ ആയി ക്കോ മ ത്ത് 
രവി മന്ദിരത്തിൽ ഗോപാലപിള്ള , എൽ . രാധാമണി എന്നിവർ 
യഥാക്രമം 14-7-2005 , 10-3-2021 എന്നീ തീയതികളിൽ മരണ 
പ്പെട്ടു പോയെന്നും ടിയാളുകളുടെ പേരിലുള്ള 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതരുടെ മകൻ ടിയിൽ 
രവി കുമാർ , ജി . സമർപ്പിച്ച അപേക്ഷ യിൻമേൽ മാന്നാർ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ 
യഥാക്രമം 14-7-2005 , 10-3-2021 എന്നീ തീയതികളിൽ മരിച്ചു 
പോയതാണെന്നും പരേ തരുടെ അ വ കാശിയായി താഴെ 
പറയുന്നയാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അവകാശ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ശാന്തമ്മ 


മാതാവ് 


65 


പേര് 


2 


രജനി , പി . ആർ . 


ഭാര്യ 


45 


പരേതരുമായുള്ള വയസ് 

ബന്ധം 


3 


അജൽ കലേഷ് 


മകൻ 


18 


രവികുമാർ , ജി . 


മകൻ 


58 


4 


അക്ഷയ് കലേഷ് 


14 


108 


29th JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4835 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബസ്ഥം 


1 


46 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


22 


സോണി , പി . എസ് . 

ഭാര്യ 
ഹരിശങ്കർ , ബി . 

മകൻ 
ശീശങ്കർ , ബി . 
കാർത്തിക്കുട്ടിയമ്മ , സി . കെ . മാതാവ് 


3 


16 


> > 


4 


77 


( 8 ) 


നമ്പർ സി8-31272021 . 


2021 ഏപ്രിൽ 21 . 


മുക ളിൽ പറഞ്ഞ നാലു പേർ മാത്രമാണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ 
മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ചെങ്ങന്നൂർ താ ലൂ ക്കിൽ ചെറി യ നാട് വില്ലേജിൽ 
ചെറുവല്ലൂർ മുറിയിൽ ബിന്ദു ഭവനം വീട്ടിൽ ശിവൻ , കെ . എൻ . 
എന്നയാൾ 8-2-2021 -ാം തീയതിയിൽ മരണപ്പെട്ടുപോയെന്നും 
ടിയാന്റെ പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ വിജ യമ്മ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ചെറി യ നാട് വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 8-2-2021 -ാം തീയതിയിൽ 
മരിച്ചുപോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( 2 ) 


നമ്പർ സി1-4695 2021 . 


2021 ഏപ്രിൽ 22 . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


മാവേ ലിക്കര താലൂക്കിൽ പെരിങ്ങാല വില്ലേജിൽ 
കൊയ് പ്പ ള്ളി കാരാഴ്ച മുറി യിൽ കുറ്റിയിൽ വീട്ടിൽ 
എസ് . സുന്ദരേശൻ 13-1-2021 - ൽ മരിച്ചുപോയിട്ടുളളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ ബിന്ദു സുന്ദ രേ ശൻ 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ പെരിങ്ങാല വില്ലേജ് 
ആഫീസർ മുഖേന അവകാശവിചാരണ നടത്തി വരുത്തിയ 
രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ നിയമപരമായ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 


തങ്കമണ 


മാതാവ് 


82 


2 


വിജയമ്മ 


ഭാര്യ 


53 


3 


മകൾ 


33 


സിന്ധു , റ്റി . എസ് . 
ബിന്ദു ജയകുമാർ 


4 


35 


പേര് 


മരിച്ചയാളുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


51 


മേൽപ്പറഞ്ഞ കക്ഷികളാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശസർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേ ഖാ മൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


2 


ബിന്ദു സുന്ദരേശൻ 
നന്ദന സുന്ദരേഷ് 
നകുൽ സുന്ദരേശൻ 


മകൾ 


23 


3 


മകൻ 


10 


( മൈനർ ) 


താലൂക്കാഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മുകളിൽ പറഞ്ഞ മൂന്നുപേർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ എന്നു തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും കാലാവധി 
കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Mavelikkara Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ സി1-6014 2021 . 


2021 ജൂൺ 9 . 


നമ്പർ സി1-4695 2021 . 


2021 ഏപ്രിൽ 22 . 


ഭവനം 


മാവേലിക്കര താലൂക്കിൽ പാലമേൽ വില്ലേജിൽ എരുമക്കുഴി 
മുറിയിൽ ഹരിശ്രീ വീട്ടിൽ ബിജു , ബി . 12-4-2021 - ൽ മരിച്ചു 
പോയിട്ടുള്ളതിനാൽ അവകാശികളെ തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കററ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ടിയിൽ സോണി , പി . എസ് . ബോധിപ്പിച്ചുവന്ന അപേക്ഷയിൻമേൽ 
പാലമേൽ വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ നടത്തി 
വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ 
നിയമപരമായ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണുന്നു . 


മാവേ ലിക്കര താലൂക്കിൽ കണ്ണ മം ഗലം വില്ലേജിൽ 
ക ത വ ടക്ക് മുറി യിൽ സുമേഷ് 

വീട്ടിൽ 
ജി . മോഹൻദാസ് 11-1-2021 - ൽ മരിച്ചു പോയിട്ടുളളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കററ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ ശോഭ കു മാ രി , എ സ് . 
ബോധിപ്പിച്ചു വന്ന അപേക്ഷയിൻമേൽ കണ്ണമംഗലം വില്ലേജ് 
ആഫീസർ മുഖേന അവകാശവിചാരണ നടത്തി വരുത്തിയ 
രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ നിയമപരമായ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് കാണുന്നു . 


Gaz , No. 2612021 / DTP ( CLP ) . 


109 


Salim A 


Digitally signed by Salim A 
Date : 2021.08.10 13:52:50 
+ 05'30 ' 


